Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 - 2011 


OVEONM 


ര 


, നാ 


MENT OF 
न्य अपर 


( OF KER 


- 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


6th October 2009 
2009 ഒക്ടോബർ 6 
14th Aswina1931 
1931 ആശ്വിനം 14 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ക്വട്ടേഷൻ/ ലേലപ്പരസ്യം 


നമ്പർ എ . ഇ .(2 )- 396 / 2008. 


2009 സെപ്റ്റംബർ 8. 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി ഇടുക്കി കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അരീക്കുഴ ജില്ലാ കൃഷിത്തോട്ടം 
ആ ഫീസ് പരി സ രത്ത് സൂക്ഷിച്ചിട്ടു ള്ള തും വകു പ്പിന് 
ഉപയോഗമില്ലാത്തതുമായ ജീപ്പ് 14 - 10- 2009 ബുധനാഴ്ച പകൽ 
3 മ ണിക്ക് ഈ ആ ഫീ സിൽ വച്ച് പരസ്യ മാ യി ലേലം/ 
ക്വട്ടേഷൻ വഴിവില്പന നടത്തുന്നതാണ്. 


- മേൽപ്പറഞ്ഞ വാ ഹ ന ത്തിന് മുൻകൂട്ടി സീൽചെയ്ത് 
ക്വട്ടേഷനുകളും സ്വീകരിക്കുന്നതാണ്. ക്വട്ടേഷൻ നൽകാൻ 
ആഗ്രഹിക്കു ന്ന വർ ആയത് വെള്ള ക്ക ട ലാ സിൽ എഴുതി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), ഇടുക്കി, 
തൊടുപുഴ എന്ന്എഴുതി മുദ്രണം ചെയ്ത കവറിൽ 14 -10-2009 
ഉച്ചയ്ക്ക് ഒരുമണിക്കു മുൻപായി കിട്ടത്തക്കവണ്ണം അയയ്ക്കേ 
ണ്ടതാണ്. ക്വട്ടേഷൻ അയയ്ക്കുന്നതിനോടൊപ്പം വാഹനത്തിന് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), ഇടുക്കിയുടെ 
പേരിൽ എടുത്ത 1,000 രൂപയുടെ ഡിമാന്റ് ഡാറ്റുംഉണ്ടായി 
രി ക്കേ ണ്ട താ ണ്. ക്വട്ടേ ഷൻ അയ യ്ക്കുന്ന ക വ റിന്റെ 
മുകളിൽ ഇടതുവശത്തായി വാഹനത്തിന്റെ നമ്പർ രേഖപ്പെടുത്തി 
യിരിക്കേണ്ടതാണ്. ക്വട്ടേഷനുകൾ 14 - 10 - 2009 പകൽ 3 മണിക്ക് 
നട ത്തുന്ന പരസ്യ ലേല ത്തിനു ശേഷം തദ വ സ ര ത്തിൽ 
സന്നിഹിതരായിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും, 
ലേലത്തിലോ/ ക്വട്ടേഷനിലോ കൂടുതൽ തുക കാണിച്ചിട്ടുള്ള 
വർക്ക് ലേലം താല്ക്കാലികമായി ഉറപ്പിക്കുന്നതും ടിയാൻ 
ഉടൻതന്നെ ലേലം/ ക്വട്ടേഷൻതുകയുടെമൂന്നിലൊന്നു സംഖ്യ 
നിരതദ്രവ്യം കിഴിച്ച് ലേലസ്ഥലത്തുവച്ചുതന്നെ അടയ്ക്കേണ്ടതും 
ബാക്കി തുക ലേലം/ ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തിഉത്തരവുകിട്ടി 
10 ദിവസത്തിനുള്ളിൽ അടച്ച് വാഹനം സ്വന്തം ചെലവിൽ 
നീക്കംചെയ്യേ ണ്ട തു മാണ്. മേല്പറഞ്ഞ വാഹ ന ത്തിന്റെ 
വില്പന നിലവിലുള്ള വില്പന നികുതി നിരക്കിന് വിധേയമാ 
യിരിക്കും. 


ഇനം/ മോഡൽ & രജിസ്ട്രേഷൻ നമ്പർ 1977 മോഡൽ, 
മഹീന്ദ്ര & മഹീന്ദ്ര ഡീസൽ ജീപ്പ്, കെ . ആർ. റ്റി . 8639. 


- വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ജില്ലാ കൃഷിത്തോട്ടം 
ആഫീസ് പരിസരം, അരീക്കുഴ, ഇടുക്കി. 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യ 
സമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിനു മുൻപായി 
വാഹനത്തിന് 1,000 രൂപയുടെ നിരതദ്രവ്യം അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. 


Gaz . No.39/ 2009/DTP (Agriculture). 


130 KERALA GAZETTE 

| [PART III 
- മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി മണിവരെയുള്ള സമയങ്ങളിൽ അരീക്കുഴ ജില്ലാ കൃഷിത്തോട്ടം 
ലേലം/ ക്വട്ടേഷൻ കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആഫീസറുടെ അനുമതിയോടെ പരിശോധിക്കാ വു ന്നതും 
ലേലം/ ക്വട്ടേഷൻ ചെയ്ത വാഹനം പുനർലേലം ചെയ്യുന്നതും 

കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. 
ആയതിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാ 

യാതൊരു കാരണവും കൂടാതെ ലേലം നിർത്തിവയ്ക്കുന്നതിനും 
ണെങ്കിൽ ആയത്മുൻ ലേലം/ ക്വട്ടേഷൻ കൊണ്ടയാളിൽനിന്നും 
ഈടാക്കുന്നതും ടിയാൻ അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് 

- അസ്ഥിരപ്പെടുത്തുന്നതിനും ഉള്ള പൂർണ്ണ അധികാരം ഇടുക്കി 
കണ്ടുകെട്ടുന്നതുമാണ്. അഥവാ പുനർ ലേലത്തിൽ ലാഭമുണ്ടാ 

കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിക്ഷിപ്ത 
വു ക യാ ണ ങ്കിൽ ടിയാന് ആയ തിൽ യാതൊ രു വിധ മാ ണ്. സർക്കാർ ലേലം/ ക്വട്ടേ ഷ നു കൾക്കുള്ള എല്ലാ 
അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല . ലേലം കഴിഞ്ഞാലുടൻ നിയമങ്ങളും ഇതിനും ബാധകമാണ്. 
ലേലം/ ക്വട്ടേഷൻ നഷ്ടപ്പെട്ടവർക്ക് നിര തദവ്യം തിരിച്ചു 
നൽകുന്നതാണ്. 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- ( ഒപ്പ്) 
ലേലം/ ക്വട്ടേഷനിൽ പങ്കെടുക്കുന്നവർ മേൽ പ്രസ്താവിച്ച് 

എഞ്ചിനീയറുടെ (കൃഷി), അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ലേലം ചെയ്യുവാനുള്ള 

കാര്യാലയം, ഇടുക്കി, 

എഞ്ചിനീയർ (കൃഷി). 
വാഹനം എല്ലാ പ്രവർത്തി ദിവസവും 10 മണി മുതൽ 5 തൊടുപുഴ-686 584. 


